Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIG 
KL/ TV ( N )/634 /2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


GA02 


og mo 
NMENT OF 


Oooo 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


28th May 2013 

2013 80 28 
7th Jyaishta 1935 
1935 cajn4100 7 


Queijo 2 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Jails Department 


TENDER NOTICE 


No . M4-22689 /2012 . 


24th April 2013. 


Sealed tenders are invited for the supply of 
following machineries for the establishment of Bio waste 
treatment Biogas plant in Central Prison , 
Thiruvananthapuram . 


A perennial scientific methodology for waste 
management is the need of the hour to save humanity 
from the menace of degenerating environment. Rapid 
growth in population , mechanization and urbanization had 
resulted in the generation of large quantities of waste 
every day, which finds its way mostly in to environment 
due to lack of treatment and proper waste management 
facilities. Establishment of Biogas plant is the most 
simple , user friendly and eco friendly and scientific method 
of waste management. It needs no recurring expenses . 
Through this we can save energy for cooking and keep 
the environment hygenic . The bio waste coming out from 
the plant is a very good fertiliser for all kind of plants . 
The department has established Biogas plant in some of 
our jails and proved as great success . This big plant is 
intended for the treatment of waste from the jails and 
suburbs. 


The tender should be superscribed with the Number , 
Name of Tender and addressed to the Director General of 
Prisons and Correctional Services , Prisons Headquarters , 
Poojappura, Thiruvananthapuram . The PAC of the tender 
will be * 1,25,00 ,000 ( Rupees One crore twenty five lakh 
only ). 

Last date and time for receipt of tender with 1 % 
E . M . D . will be at 3 p .m . on 4 -6 -2013 and will be 
opened at 4 p.m . on the same day in the presence of 
such tenderers or their authorised representatives who 
may be present at that time. 


Late tenders will not be accepted . The rates quoted മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനു മുകളിൽ 
must be valid up to 31-3 - 2014 . The rate shall be inclusive 

വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ ക്രമനമ്പരും 
of tax , errection and transportation charges. 

പേരും എഴുതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആന്റ് 
Tender form may be obtained from the office 

കറക്ഷണൽ സർവ്വീസസ്, ജയിലാസ്ഥാനകാര്യാലയം, പൂജപ്പുര, 
of the Director General of Prisons and Correctional 

തിരുവനന്തപുരം-695 012 എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 
Services, on working days during office hours. Tender അടങ്കൽ തുക ? 1, 25, 00, 000 . 
forms are not transferable. Application for tender forms 

ദർഘാസുകൾ 1 % നിരതദ്രവ്യം സഹിതം സമർപ്പിക്കേണ്ട 
should be accompanied by cash remittance as detailed 

അവസാന തീയതി 4 - 6- 2013 ഉച്ചയ്ക്ക് ശേഷം 3 മണിയ്ക്കാണ്. 
below : 

ദർഘാസുകൾ സമർപ്പിക്ക പ്പെട്ട വ രു ടെ യോ , അല്ലെങ്കിൽ 
PAC & 1 ,25,00 ,000 . 

അ വ രുടെ പതി നി ധി ക ളു ടേയോ സാന്നി ദ്ധ്യ ത്തിൽ 
Cost of tender form : 

അന്നേ ദിവസം ഉച്ചയ്ക്ക് ശേഷം 4 മണിക്ക് ദർഘാസുകൾ 
Original X 18,800 + 4 % VAT. 

തുറക്കുന്നതായിരിക്കും. 
Duplicate X 9 , 400 + 4 % VAT. 

താമ സിച്ച് ലഭിക്കുന്ന ദർഘാ സു ക ൾ യാതൊരു 
The cost of tender forms shall not be refunded under 

കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 
any circumstances , Sale of tender forms will be closed at 

ടെണ്ടർ നിരക്ക് 31 - 3 - 2014 വരെ പ്രാബല്യത്തിലുണ്ടായി 
4 p . m . on 3- 6-2013 . 

രിക്കണം. തിരുവനന്തപുരം പൂജപ്പുരയിൽ ഡയറക്ടർ ജനറൽ 
Cheques , Postage Stamps etc . will not be accepted 

ഓഫ് പി സൺസ് ആന്റ് കറക്ഷണൽ സർവ്വീസ്സിന്റെ 
towards the cost of tender form . The tender forms ഓഫീസിൽ പ്രവൃത്തിദിവസങ്ങളിൽ രൊക്കം പണമടച്ചാൽ 
will not be sent by V .P .P . Further details are available ദർഘാസ് ഫോറം ലഭിക്കുന്നതാണ്. 
from Prisons Head quarters , Thiruvananthapuram (Phone 

-- യന്ത്രസാമഗ്രികൾ തിരുവനന്തപുരം സെൻട്രൽ പ്രിസണിൽ 
No . 0471 - 2347038). 

എത്തി ക്കു ന്ന തിനും ആ യത് സ്ഥാപി ക്കു ന്ന തി നു മുള്ള 
നമ്മുടെ സംസ്ഥാനം ഇന്ന് അഭിമുഖീകരിക്കുന്ന വിഷമ നിരക്ക് ( നികുതി ഉൾപ്പെടെ) ആയിരിക്കണം ടെണ്ടറിൽ 
മേറിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. മനുഷ്യന്റെ രേഖപ്പെടുത്തേണ്ടത്. 
ജീവിതചര്യയിൽ വന്ന മാറ്റംകൊണ്ടും നഗരവത്ക്കരണംകൊണ്ടും 
ദിനംപ്രതി മാലിന്യത്തിന്റെ തരത്തിലും അളവിലും വർദ്ധനവു 

ദർഘാസ് ഫോറത്തിന്റെ വില : 
ണ്ടായിക്കൊണ്ടിരിക്കുന്നു. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യം 

അസ്സൽ ? 18 , 800 + 4 % വാറ്റ്. 
സംസ്കരിക്കുന്നതിനുള്ള സൗകര്യം ഇല്ലാത്തിനാൽ നഗര 

പകർപ്പ് ? 9,400 + 4 % വാറ്റ്. 
ത്തിന്റെ മുക്കിലും മൂലയിലും മാലിന്യകൂമ്പാരം ഉയർന്നുവരിക 
യാണ്. ഇത് ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി 

ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു കാരണ 
ബാധിച്ചിരിക്കുന്നു. പ്രതിസന്ധി പരിഹരിക്കുന്നതിന് സർക്കാർ വശാലും മടക്കിനൽകുന്നതല്ല . ദർഘാസ് ഫോറം കൈമാറാൻ 
പലതരത്തിലുള്ള മാർഗ്ഗങ്ങളും പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. - പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപന 3 - 6 - 2013 
ഉറവിടത്തിൽതന്നെ മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള ഏറ്റവും - ഉച്ചയ്ക്കുശേഷം 4 മണിക്ക് അവസാനിക്കുന്നതാണ്. 
എളുപ്പമുള്ളതും ശാസ്ത്രീയവും പ്രകൃതിസൗഹാർദ്ദവുമായ 

ദർഘാസ് ഫോറം വി . പി. പി. യായി അയയ്ക്കുകയോ 
മാർഗ്ഗം ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിക്കുകയാണ്. ബയോഗ്യാസ് 

ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് മുത ലാ യ വ ഫോറ ത്തിന്റെ 
പാചകം ചെയ്യു ന്ന തിന് ഉപ യോ ഗി ക്കു ക വഴി ഇന്ധനം 
ലാഭി ക്കു വാൻ കഴിയും. തുടർചെ ലവ് ഒട്ടും ഇല്ലാത്ത 

വിലയായി സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 
ലാഭകരമായ പദ്ധതിയാണിത്. ചുറ്റുപാടിനെ മാലിന്യമുക്തമാക്കു 

കൂടുതൽ വിവരങ്ങൾ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് 
വാനും സാധിക്കും. ഇതിൽനിന്നുണ്ടാകുന്ന സ്ലറി വളമായി സമയത്ത് പൂജപ്പുരയിലുള്ള ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും 
ഉപയോ ഗി ക്കാ വു ന്ന താ ണ്. ജയിലി നു ള്ളിലെ മാലിന്യം 

ലഭിക്കുന്നതാണ്. 
ഉപയോഗിച്ചുകൊണ്ടുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ വിവിധ 
ജയിലുകളിൽ സ്ഥാപിക്കുകയും പൂർണ്ണ വിജയമാണെന്ന് 
തെളിഞ്ഞിട്ടുള്ളതുമാണ്. ഇപ്പോൾ സ്ഥാപിക്കുവാനുദ്ദേശിക്കുന്ന 
വലിയ പ്ലാന്റ് ജയി ലി നു ള്ളി ലേയും ചുറ്റു പാടുള്ള 
സ്ഥലങ്ങളിലേയും മാലിന്യം ഉപയോഗിച്ച് ബയോഗ്യാസ് 
ഉല്പാദിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. 

- തിരുവനന്തപുരം സെൻട്രൽ പ്രിസണിൽ, മാലിന്യ സംസ്കരണ 
പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് താഴെപ്പറയുന്ന യന്ത്രസാമഗ്രികൾ 
വാങ്ങുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


List of Machineries 


SI. 


Name of Items 


Remarks 


No . 


1 


Digester 


2 


Pre digester 


Volume 500000 litre, 
made by RCC 
Volume 50000 litre , 
made by RCC 
Volume 250000 litre , 
made by Geo membrane 


3 


Gas Collector 


4 
5 


Secondary Gas Collector 
Collector Protector 


Made by MS frame with 
aluminium cover 
1000 Kg/hour-Mechanical 
feeding 


6 


Feeding unit 


9 


Waste processor 
Solid Manure Seperator 
Process controller 
Slurry handling system 
De-humidifier 


10 
11 


Prisions Headquarters , 
Thiruvananthapuram . 


( Sd .) 
Director General of Prisons 
and Correctional Services . 


